O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3359 


Revenue Department 


25th January 2022 


Idukki District 


Peerumede Taluk 


NOTICE 


നമ്പർ : A7-11096 / 2021 


06-01-2022 


പീരുമേട് താലൂക്കിൽ കുമളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രിയംവദ എം എസ് അമീന മൻസിൽ , മേട്ടി 
ൽ , കുമളി എന്നയാളുടെ അവകാശികൾക്ക് ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുമളി വില്ലേജിൽ പരേതയുടെ മകൻ അഭിരാം എസ് , അമീന മൻസിൽ , മേട്ടിൽ , കുമളി 
ബോധിപ്പിച്ച അപേക്ഷ കുമളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് പി സത്യൻ 26 1 111 2012 ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


30 


അഭിരാം എസ് 
അഭിഷേക് എസ് 


2 


മകൻ 


28 


നമ്പർ : A7-12103,2021 


06-01-2022 


പീരുമേട് താലൂക്കിൽ പീരുമേട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അരുൾ , ആർ ബി റ്റി എസ്റ്റേറ്റ് , പഴയ 
പാമ്പനാർ എന്നയാളുടെ അവകാശികൾക്ക് പി എഫ് ഓഫീസിൽ ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പീരുമേട് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുമതി , ആർ ബി റ്റി എസ്റ്റേറ്റ് , പഴയ പാമ്പനാർ 
ബോധിപ്പിച്ച അപേക്ഷ പീരുമേട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-02-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതാണ് 
മെനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുമതി 


ഭാര്യ 


34 


2 


| മണികണ്ഠൻ എ 


മകൻ 


15 


3 


ചിത്ര എ 


മകൾ 


| | 


13 


4 


അഭിഷേക് എ 


| മകൻ 


8 


നമ്പർ : A7-103122021 


12-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3360 


KERALA GAZETTE 


Part III 


പീരുമേട് താലൂക്കിൽ ഉപ്പുതറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ശശി ടി കെ തെക്കേടത്ത് 

, ഉപ്പുതറ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഉപ്പുതറ വില്ലേജിൽ പരേതൻറെ ഭാര്യ വത്സമ്മ ശശി , തെക്കേടത്ത് 

, ഉപ്പുതറ , ബോധിപ്പിച്ച അപേക്ഷ 

ഉപ്പുതറ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വത്സമ്മ ശശി 


ഭാര്യ 


55 


2 


നയന ശശി 


| മകൾ 


29 


3 


നമിത ശശി 


മകൾ 


23 


നമ്പർ : A7-121042021 


12-01-2022 


പഴയ 


പീരുമേട് താലൂക്കിൽ പീരുമേട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെയിൻ , ജെയ്ക്കിൻ ഭവൻ പഴയ 
പാമ്പനാർ 

എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പി എഫ് അനുകൂല്യം ലഭിക്കുന്നതിന് ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പീരുമേട് വില്ലേജിൽ പരേതൻറെ ഭാര്യ മേരി ഷൈല , ജെയിൻ ഭവൻ 
പാമ്പനാർ ബോധിപ്പിച്ച അപേക്ഷ പീരുമേട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-05-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാവ് ജീവിച്ചിരിപ്പുള്ളതും പിതാവ് 
മരണപ്പെട്ടിട്ടുള്ളതുമാണ് മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മേരി ഷെല 


ഭാര്യ 


44 


2 


| ജെർലിൻ ജെ 


മകൾ 


16 


3 


ജെസ്റിൻ ജെ 


| മകൾ 


13 


നമ്പർ : A7-119062021 


12-01-2022 


പീരുമേട് താലൂക്കിൽ കുമളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനൻ വി എസ് പത്തുമുറി , 
വെള്ളാപ്പള്ളിൽ , എന്നയാളുടെ അവകാശികൾക്ക് കേരളാ ബാങ്കിൽ ഹാജരാക്കുന്നതിനു വേണ്ടി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുമളി വില്ലേജിൽ പരേതൻറെ മകൻ വിഷ്ണു മോഹനൻ , പത്തുമുറി , വെള്ളാപ്പള്ളിൽ , , ബോധിപ്പിച്ച 

കുമളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 16-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതാണ് അതനു നുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 


അപേക്ഷ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3361 


Revenue Department 


25th January 2022 


ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ആനില 


ഭാര്യ 


58 


2 


പാർവതി 


മകൾ 


36 


3 


മകൾ 


33 


ലക്ഷ്മി മോഹനൻ 
വിഷ്ണു മോഹനൻ 


4 


| മകൻ 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3362 


KERALA GAZETTE 


Part III 


Idukki District 


Peerumede Taluk 


NOTICE 


നമ്പർ : A7-12101 / 2021 


13-01-2022 


മംഗലത്ത 


പീരുമേട് താലൂക്കിൽ കുമളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീകുമാർ @ അനി 
പുത്തൻപുരയിൽ , അമരാവതി 

എന്നയാളുടെ 

അവകാശികൾക്ക് കുമളി കെ എസ് എഫ് ഇ ശാഖയിൽ 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുമളി വില്ലേജിൽ പരേതൻറെ ഭാര്യ അമ്പിളിമോൾ പി ആർ , 
മംഗലത്തു പുത്തൻപുരയിൽ , അമരാവതി ബോധിപ്പിച്ച അപേക്ഷ കുമളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17 / 10 / 2015 നും 18 - 10 - 2015 നും 
ഇടയിൽ -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതാണ് മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 
ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അമ്പിളിമോൾ പി ആർ 


ഭാര്യ 


38 


2 


| മകൻ 


16 


അഭിജിത്ത് എസ് നായർ 
ശ്രീജിത്ത് എസ് നായർ 


3 


മകൻ 


13 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3363 


Revenue Department 


25th January 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ A7-2982 / 2020 


2022 ജനുവരി 21 


2021 ഡിസംബർ 14 തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 49 
ൽ ( വാല്യം 10 , പാർട്ട് 3 ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് 16752 -ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ A 7 - 2982 / 2021 എന്നത് A 7 - 2982 / 2020 എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 

ഒപ്പ് 
താലൂക്കാഫീസ് 

തഹസീൽദാർ 
, പീരുമേട് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3364 


KERALA GAZETTE 


Part III 


Idukki District 


Peerumede Taluk 


NOTICE 


നമ്പർ : A7-6841 / 2021 


20-01-2022 


പീരുമേട് താലൂക്കിൽ ഉപ്പുതറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞുകുട്ടി അമ്പാട്ട് , ഒൻപതേക്കർ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ഉപ്പുതറ വില്ലേജിൽ 

പരേതൻറെ ഭാര്യ ലീലാമ്മ കുഞ്ഞുകുട്ടി , അമ്പാട്ട് , ഒൻപതേക്കർ , ബോധിപ്പിച്ച അപേക്ഷ ഉപ്പുതറ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 25-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതും , മക്കൾ ഇല്ലാത്തതും ആണ് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലീലാമ്മ കുഞ്ഞുകുട്ടി 


ഭാര്യ 


60 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 ( 3:17:10 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


